O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ ബി -235 2021 . 


2021 ഒക്ടോബർ 11 . 


പ്രതീക് ആന്റണി തോമസ് , കുരുവിനാകുന്നേൽ ഫാംസ് , വണ്ടൻമേട് എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലി നോക്കി വരവേ 2-7-2021 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ 
ശ്രീ . മദൻകുമാർ S / o മഹാലിംഗം , അശോക ലൈൻ ഹൗസ് , പാമ്പു പാറ പി . ഒ . , മേലേ വാഴവീട് , 
ഇടുക്കി -685 551 എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ 
? 13,99,504 ( പതിമൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ ) ഈ കോടതിയിൽ 
കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവചിച്ച് 
പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീ . മഹാലിംഗം ( പിതാവ് ) , അശോക ലൈൻ ഹൗസ് , 
പാമ്പുപാറ പി . ഒ . , മേലേവാഴവീട് , ഇടുക്കി -685 551 , ( 2 ) ശ്രീമതി വീരലക്ഷ്മി ( മാതാവ് ) , അശോക ലൈൻ 
ഹൗസ് , പാമ്പുപാറ പി . ഒ . , മേലേവാഴവീട് , ഇടുക്കി -685 551 , ( 3 ) ശ്രീ . ബരദ് ( സഹോദരൻ ) , മൈനർ എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്ന് നെടുങ്കണ്ടം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ 
കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അ വ കാ ശ വാദവും ലഭിച്ചില്ലെ ങ്കിൽ കെട്ടി വെച്ച് നഷ്ട പ രി ഹാ ര ത്തുക മുഴു വനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി -47 / 2021 , 


2021 ഒക്ടോബർ 12 . 


മാനേജർ , മൂങ്കലാർ , എസ്റ്റേറ്റ് , മൂങ്കലാർ പി . ഒ . , വണ്ടിപ്പെരിയാർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കി വരവേ 5-5-2010 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ 
ശ്രീ . രഘു , മൂടലാർ എസ്റ്റേറ്റ് , നമ്പർ 1 ഡിവിഷൻ ലൈൻ , വണ്ടിപ്പെരിയാർ -685 533 എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 7,60,646 ( ഏഴു ലക്ഷത്തി അറുപതിനായിരത്തി 
അറുനൂറ്റി നാല്പത്തിയാറ് രൂപ ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
( 1 ) ശ്രീമതി ശ്രീലത ( ഭാര്യ ) , മൂങ്കലാർ എസ്റ്റേറ്റ് , ഡിവിഷൻ നമ്പർ 1 , മൂങ്കലാർ പി . ഒ . , വണ്ടിപ്പെരിയാർ -685 533 , 
( 2 ) വിഷ് ണു ശ്രീനാഥ് ( മകൻ ) , മൂങ്കുലാർ എസ്റ്റേറ്റ് , ഡിവിഷൻ നമ്പർ 1 , മൂ ങ്കലാർ പി . ഒ . , 
വണ്ടിപ്പെരിയാർ -685 533 , ( 3 ) വൈഷ്ണവി രഘു ( മകൾ ) , മൂങ്കലാർ എസ്റ്റേറ്റ് , ഡിവിഷൻ നമ്പർ . 1 , 
മൂങ്കലാർ പി . ഒ . , വണ്ടിപ്പെരിയാർ -685 533 , എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് പീരുമേട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 

നട ത്തി റിപ്പോർട്ട് ചെയ് തിട്ടുണ്ട് . അപ് കാ ര മു ള്ള ആശി ത രാ ഞെണന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അ ന്വ ഷണം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


27 


( 3 ) 


നമ്പർ ബി -158 / 2021 . 


2021 ഒക്ടോബർ 12 . 


2 


മാനേജർ , എച്ച് . എം . എൽ . അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . , എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി നോക്കി വരവേ 27-8-2009 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ 
ശ്രീ . സെൽവരാജ് , ഫാക്ടറി ഡിവിഷൻ , അപ്പർസൂര്യനെല്ലി എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . - 685 618 എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 1,88,859 ( ഒരു ലക്ഷത്തി 
എൺപത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവചിച്ച പ്രകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീമതി ഇന്ദിര ( ഭാര്യ ) , ഫാക്ടറി ഡിവിഷൻ , അപ്പർസൂര്യനെല്ലി എസ്റ്റേറ്റ് , 
സൂര്യനെല്ലി പി . ഒ . - 685 618 , ( 2 ) ശ്രീ . അന്തോണി രാജ് ( മകൻ ) , ഫാക്ടറി ഡിവിഷൻ , അപ്പർസൂര്യനെല്ലി 
എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . - 685 618 , ( 3 ) ശ്രീമതി സുരേഷ് മേരി ( മകൾ ) , ഫാക്ടറി ഡിവിഷൻ , അപ്പർസൂര്യനെല്ലി 
എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . - 685 618 , എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ശാന്തമ്പാറ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപകാര മുള്ള ആശി ത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
ഇടുക്കി , പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ & 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ ബി -1289 2021 . 
ഇസിസി 1068 16 . 

2021 ഒക്ടോബർ 25 . 
ശ്രീ . സേവ്യർ @ സേവി , മഞ്ഞൂരാൻ ( ഹൗസ് ) ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം , മാള പി . ഒ . , 
മുകുന്ദപുരം താലൂക്ക് എന്ന വ്യക്തി ജോലി ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ 
ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 14,12,320 ( പതിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി 
മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ) ടി കേസിലെ 2 -ാം എതിർ കക്ഷിയായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ് ഈ കോടതിയിൽ കെട്ടി വച്ചിരിക്കുന്നു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1 ) ശ്രീമതി ആശ സേവ്യർ ( ഭാര്യ ) , ( 2 ) ശ്രീമതി ഐശ്വര്യ സേവ്യർ ( മകൾ ) , ( 3 ) അനുപമ സേവ്യർ ( മകൾ ) , 
( 4 ) പരേതനായ തോമൻകുട്ടി ( പിതാവ് ) , ( 5 ) പരേതയായ അന്നം ( മാതാവ് ) എന്നിവർ മാത്രമാണ് 
ഉണ്ടായിരുന്നതെന്ന് ചാലക്കുടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ 
തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി -1593 ( 2021 . 
ഇസിസി 19/18 . 

2021 ഒക്ടോബർ 25 . 
ശ്രീ . സന്തോഷ് , നാകേത്ത് ( വീട് ) , പുല്ലഴി പി . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി ടിയാന്റെ മാതാവ് 
ശ്രീമതി കാർത്ത്യായനി എന്നവർ ഈ ടബുണൽ മുൻപാകെ ഇ.സി.സി 19/18 നമ്പരായി അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ . സന്തോഷിന്റെ ആശ്രിതരായി ( 1 ) പരേതനായ കുഞ്ഞയ്യപ്പൻ ( പിതാവ് ) , 
( 2 ) ശ്രീമതി കാർത്ത്യായനി ( മാതാവ് ) , ( 3 ) ശ്രീമതി സജിത @ നന്ദിത ( ഭാര്യ ) , ( 4 ) സഞ്ജയ് ( മൈനർ മകൻ ) , 
( 5 ) സായന്തന ( മൈനർ മകൾ ) എന്നിവരാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞ 
വ്യക്തികൾ മാത്രമാണ് ശ്രീ . സന്തോഷിന്റെ ആശിതർ എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
തൃശ്ശൂർ , അയ്യന്തോൾ . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


29 


2021 


നോട്ടീസ് 
നമ്പർ ഇ1-288 / 2021 . 

ഒക്ടോബർ 11 . 
കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് , ഇലക്ട്രിക്കൽ ഡിവിഷൻ പൊന്നാനി എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്ത് വരവെ 22-12-2020 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശീ . വിനോദ് , എ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള 
സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് ? 14,64,800 ( പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി 
എണ്ണൂറ് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 

1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ 
ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ , നെന്മാറ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


, 


ആക്ട് 


പട്ടിക 


ജനന 


കമ 
നമ്പർ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


മേൽവിലാസം 


തീയതി 


1 


ശീമതി മനീഷ , എം . 


ഭാര്യ 


കുന്നുകിടങ്ങര വീട് , 


2 


കുമാരി അക്ഷയ , വി . 


മൈനർ മകൾ 


5-5-2008 


എവലഞ്ചേരി പി . ഒ . , 


3 


ശ്രീ . അപ്പു , വി . 


മെനർ മകൻ 


11-10-2010 


കരിൻകുളം , 


4 


ശ്രീമതി ദേവകി 


മാതാവ് 


പാലക്കാട് -678 508 . 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയ പരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ് ) 

കമ്മീഷണർ , 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം , പാലക്കാട് . 

( വ്യാവസായിക ടൈബണൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 04:20:13 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


